ദശശരയാസ്‌ 


ഭാരതത്തിന്റെ ആദ്ധ്യാത്മികഇഞാനവും സാംസ്കാരികപൈതുകവും 
പരിപോഷിഷിക്കുകയും പ്രചരിലിക്കുകയും ചെയ്യുന്ന മഹദ്ഗ്രന്ഥങ്ങള്‍, 
അവയുടെ മൂല്യവും വ്യക്തതയും ഒട്ടും ചോര്‍ന്നുപോകാതെതന്നെ, 
നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച്‌ പരിരക്ഷിക്കുകയും 
ജിഇഞാസുകള്‍ക്ക്‌ സൌജന്യമായി പകര്‍ന്നുകൊടുക്കുകയും ചെയ്യുക 
എന്ന ശ്രേയസ്‌ ഫണ്ദേഷന്റെ ലക്ഷ്യ സാക്ഷാത്കാരമാണ്‌ ശ്രേയസ്‌ 
ഓണ്‍ലൈന്‍ ഡിജിറ്റല്‍ ലൈബ്രറി. 


ഗ്രന്ഥശാലകളുടെയും ആദ്ധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെയും 
വ്യക്തികളുടെയും സഹകരണത്തോടെ കോര്‍ത്തിണക്കിയിരിക്കുന്ന 
ഈ ഓണ്‍ലൈന്‍ ലൈബ്രറിയില്‍ അപൂര്‍വ്വങ്ങളായ വിശിഷ്ടര്രന്ഥങ്ങള്‍ 
സ്‌കാന്‍ചെയ്ത്‌ മികവാര്‍ന്ന ചെറിയ പി ഡി എഫ്‌ ഫയലുകളായി 
ലദ്യമാക്കിയിരിക്കുന്നു. ഇവ കമ്പ്യൂട്ടറിലോ പ്രിന്റ്‌ ചെയ്തോ 
എളുചത്തില്‍ വായിക്കാവുന്നതാണ്‌. 


ശ്രേയസ്‌ ഓണ്‍ലൈന്‍ ഡിജിറ്റല്‍ ലൈബ്രറിയില്‍ ലദ്യമായ 
ഗ്രന്ഥങ്ങള്‍ വ്യക്തിപരമായ ആവശ്യങ്ങള്‍ക്കുവേണ്ടി സാജന്യമായി 
ഉപയോഗിക്കാവുന്നതാണ്‌. എന്നാല്‍ വാണിജ്യപരവും മറ്റുമായ 
കാര്യങ്ങള്‍ക്കായി ഇവ ദുരുപയോഗം ചെയ്യുന്നത്‌ തീര്‍ച്ചയായും 
അനുവദനീയമല്ല. 


ഈ ദ്രന്ഥശേഖരത്തിന്‌ മുതല്‍ക്കൂട്ടായ ഈ പുണ്യഗ്രന്ഥത്തിന്റെ 
രചയിതാവിനും പ്രകാശകര്‍ക്കും നന്ദി രേഖക്െടുത്തുന്നു. 


ശ്രേയസ്‌ ഓണ്‍ലൈന്‍ ഡിജിറ്റല്‍ ലൈബ്രറിയെക്കുറിച്ചും ശ്രേയസ്‌ 
ഫാനണ്ദേഷനെക്കുറിച്ചും കുടുതല്‍ വിവരങ്ങള്‍ അറിയാനും 
പ്രവര്‍ത്തനങ്ങളില്‍ പങ്കാളിയാകാനും ശ്രേയസ്‌ വെബ്സ്റ്റ്റ്‌ 
സന്ദര്‍രിക്കുക. 


ന0://ടഘൃദട.ന 





ചട്ടമ്പിസ്വാമിയുടെ 
ചില കത്തുകള്‍ 


01010മ൭ഠ 0൮ ഗഡഥഥ.ട[ഒട.ന 


ചില കത്തുകള്‍ 


(ന 


പ്രാചീന മലയാളം എഴുതിയത്‌ സംബന്ധിച്ചു വടക്കന്‍പറ 
വൂര്‍നിന്നു ശ്രീ തീര്‍ത്ഥപാദപരമഹംസസ്വാമികളുടെ പേര്‍ക്ക്‌ അയച്ച 
എഴുത്ത്‌. 


86 മേടം 9 
പറവൂര്‍ 


ശ്രീ. 
ശിവമയം. 


ഞാന്‍ വന്നുചേര്‍ന്ന ഉടന്‍തന്നെ അറിയിച്ചത്‌ അവിടെ 
അറിഞ്ഞോ എന്നു സംശയമാണ്‌. ഞാന്‍ ഈ മലയാളത്തെപ്പറ്റി 
അല്പം വലുതായിട്ട ഒരു പുസ്തകം എഴുതി. അതിനെ പ്രഫസ്സൂര്‍ 
രങ്കസ്വാമി അയ്യങ്കാര്‍ മുതലായ പണ്ഡിതന്മാര്‍ (ഇംഗ്ലീഷിലും മലയാ 
ളത്തിലും ഒരുപോലെ), പ്രബലന്മാരായ മലയാളിനായരുദ്യോഗസ്ഥ 
ന്മാര്‍, ആണറബിള്‍ ശങ്കരന്‍ നായര്‍, ഇവരെല്ലാപേരും കണ്ടു. 
എത്രയും ശീലത്തില്‍ അച്ചടിക്കണമെന്നും കഴികയില്ലെങ്കില്‍ അവ 
രായിക്കൊള്ളാമെന്നും പറഞ്ഞു മുട്ടിക്കൂടിയിരിക്കുന്നു. ആ പുസ്ത 
കവും കൊണ്ടു പതുക്കെ ഞാന്‍ അവിടെനിന്നും കടന്നു ഇങ്ങോട്ടു 
പോന്നു. ഇതു മുഴുവനും നിന്നെ കാണിച്ചതിനുമേല്‍ മാത്രമേ കൊടു 
ക്കാവു എന്നൊരു നിര്‍ബന്ധത്തിന്‍പേരിലാണ്‌ ഇവിടെ വന്നിരിക്കു 
ന്നത്‌. അതിനാല്‍ ക്ഷണം നീ ഇവിടെ വന്നു ചേരണം. ശേഷം മുഖ 
ദാവില്‍. 


എന്ന്‌ 


എന്റെ തീര്‍ത്ഥപാദനന്‍ 


ചട്ടമ്പി (ഒപ്പ) 


4. ചട്ടമ്പിസ്വാമിയുടെ ചില കത്തുകള്‍ 





സ്വാമികളുടെ ഷഷ്ടിപൂര്‍ത്തിസ്മാരകമായി എഴുമറ്റൂര്‍ ആശ്രമം 
സ്ഥാപിക്കുന്നതിനെപ്പറ്റി തീര്‍ത്ഥപാദസ്വാമികള്‍ അയച്ച ഒരു കത്തിന്‌ 
ചട്ടമ്പിസ്വാമികള്‍ അയച്ച മറുപടുയാണ്‌ താഴെ ചേര്‍ക്കുന്നത്‌. 


(മ) 


88 മിഥുനം 14 
കൊല്ലം 


ശ്രീ. 
ശിവമയം 


എഴുത്തു കിട്ടി. ഇടമില്ലാത്തതിനാല്‍ വിമ്മിഷ്ടപ്പെട്ടു അടങ്ങി 
യൊതുങ്ങിയിരിക്കുന്ന സന്തോഷത്തെക്കുറിച്ച്‌ ഒന്നും തന്നെ പറയു 
ന്നതിനു വിശേഷമില്ല. നിശ്ചയിച്ചു പറഞ്ഞിട്ടുള്ളതില്‍ വ്യത്യാസമില്ല. 
പ്രാരബ്ധ്പ്രകാരമാകട്ടെ. ഈ ശരീരസംബന്ധമായ രക്ഷാനിയമത്തെ 
ഇനിയേല്‍ക്കുന്നവര്‍ ശ്രുത്യന്തരെന്നു വരികിലും ഇതിന്റെ അത്യന്ത 
കൃ ത്യാന്തരായിത്തന്നെയിരിക്കും. ഇഹത്തില്‍ അത്യുല്‍കൃഷ്ടനി 
ഷ്കാമസുകൃതസഠ്രമാജ്യത്തെ പരിപാലിച്ച്‌ അനുഭവിക്കുന്നതു 
കൊണ്ടും പരത്തില്‍ സര്‍വോത്തമമോക്ഷസാ്്രമാജ്യത്തെ 
പരിപാലിച്ചു അനുഭവിക്കുന്നതിലേയ്ക്കുള്ള ഉത്തമാധികാരിയുടെ 
സ്ഥാനത്തില്‍ അനന്ദാരുരുക്ഷുക്കളായിരിക്കുന്നതുകൊണ്ടും ലേഖന 
ത്തില്‍ വര്‍ണ്ണിക്കപ്പെട്ടുകാണുന്ന ധീരന്മാരായ ആ പുരുഷൈകരത്ന 
ങ്ങള്‍ക്കു സാധാരണ ഉപയോഗിച്ചുവരുന്ന ഈ രാജശബ്ദം ഏകദേ 
ശാര്‍ത്ഥവത്തായേ ഉഇരിക്കയൊള്ളു. വാസ്തവത്തില്‍ ഇക്കാലത്തിലെ 
ഏകച്രക്രവര്‍ത്തിശബ്ദമാണ്‌ തക്കതായുള്ളത്‌. തീര്‍ത്ഥന്റെ പേര്‍ക്കു 
ളള എഴുത്തും ഇതോടൊന്നിച്ചു അഞ്ചലില്‍ ഇടുവിച്ചിട്ടുണ്ട്‌. മറുപടി 
അയയ്ക്കലും പറഞ്ഞിട്ടുള്ളതുപോലെ ചെയ്ുണം. സഹ്യാദ്രി 
ഖണ്‍ഡം മൂലം നാഗരം അച്ചടി ഇവിടെ ഇരിപ്പുണ്ട്‌. ഹഠയോഗപ്രദീ 
പികയ്ക്കു ഇപ്പോള്‍ ആവശ്യമുണ്ട്‌. പ്രാചീന കേരളം ഇരുനൂറ്റിചി 
ല്വാനം പുസ്തകങ്ങള്‍ ഇവിടെ കൊണ്ടുവന്നു വച്ചിട്ടുണ്ട്‌. 


ചട്ടമ്പി (ഒപ്പ) 


1096 - ല്‍ ഇരിങ്ങാലക്കുടനിന്ന്‌ തീര്‍ത്ഥപാദര്‍ക്കയച്ച മറ്റൊരു 
കത്ത്‌: 


ചട്ടമ്പിസ്വാമിയുടെ ചില കത്തുകള്‍ 5 





(ദ) 
ഇരിങ്ങാലക്കുട 
ശിവമയം 


ചേര്‍ത്തലവഴി എറണാകുളം വഴി ഇവിടെ വന്നുചേര്‍ന്നു. 
സദ്ഗുരു മാസിക. ഇതാ അയച്ചിരിക്കുന്നു. ഒരാളിന്റെ സ്ഥൂലശരീരം 
അഴിഞ്ഞുപോയെങ്കിലും അതിലേയ്ക്കുള്ള കാഴ്ചയ്ക്കും മറ്റുംകൂടി 
നിന്റെ ആ മെലിഞ്ഞ ശരീരത്തെയാണ്‌ നമ്മുടെ ക്രമത്തിനു ഞാന്‍ 
പകരമായിട്ടു വച്ചിരിക്കുന്നത്‌. നീ ചെയ്യുന്ന പ്രസംഗങ്ങളെ ആകാമെ 
ന്നുള്ളിടത്തോളം ഈ മാസികയില്‍ ചേര്‍ക്കാം. മാസത്തില്‍ ഒന്നു 
വീതം ഈ മാസികയ്ക്കു ഇവിടെ എഴുതി അയയ്ക്കണം. സാകര്യം 
പോലെ ഇങ്ങോട്ടു വരിക. പ്രസംഗിക്ക. ഈ മാസികയ്ക്ക്‌ ഇനി നിന്റെ 
ശിരസ്സാണ്‌. ഹൃദയവും പ്രവൃത്തിയുമാണ്‌ ആധാരമെന്നു വിചാരിക്കു 
ന്നതിനാല്‍ അപ്രകാരമനുഷ്ഠിക്കുക. എല്ലാം വേണം. ഇതിനെ 
നമ്മുടെ ആ മിഷ്യന്‍ പി.പി (മഠം)വകയാണെന്നു ഉറപ്പിച്ചുകൊള്ള 
ണം. എല്ലാം നിനക്കൊത്തവണ്ണം ഭവിക്കയും വേണ്ടതു പോലെ 
തന്നെ ഒക്കെയും ചെയ്യട്ടെ. 


എന്ന്‌ 
ചട്ടമ്പി (ഒപ്പ) 


1089 -ല്‍ സ്വാമികള്‍ ഏകദേശം 6 മാസത്തോളം എഴുമറ്റൂര്‍ ആശ്ര 
മത്തില്‍ വിശ്രമിച്ചിരുന്നപ്പോള്‍ അവിടെനിന്നു പരമഹംസ സ്വാമി 
കള്‍ക്കയച്ച ഒരു എഴുത്ത്‌. 


എഴുമറ്റൂര്‍, 
89 തുലാം 14 
ശ്രീ 
ശിവമയം. 


മൃദംഗം നന്നായി. കുട്ടനിതാ അങ്ങോട്ടു വരുന്നു. എന്റെ പാക 
ത്തിനു കൂട്ടാന്‍വയ്ക്കുന്ന കാര്യത്തില്‍ ഇവന്‍ പണിക്കരേയും ജയി 
ക്കുന്നു. ചോറുമാര്രം ചിലപ്പോള്‍ മുഴുവനും ഒത്തില്ലെന്നുവരുന്നുണ്ട്‌. 
“നിമജ്ജതീന്ദോഃ കിരണേഷ്ചിവാങ്കഃ”” എന്ന പോലെയുള്ളൂ. ഒട്ടും 


6 ചട്ടമ്പിസ്വാമിയുടെ ചില കത്തുകള്‍ 





പിടിക്കായ്കയില്ല: മൃദംഗയജമാനനോട്‌ ഇന്നലെ ഞാന്‍ പറഞ്ഞു 
ഇവിടുത്തെ ജനങ്ങള്‍ക്കു മനഃപൂര്‍വമായ നിഷ്കളങ്കസ്നേഹാദിയു 
ണ്ട്‌. രാമന്‍പിള്ള, കേശവപിള്ള, തമ്പി, മാസ്റ്റര്‍ തമ്പുരാന്‍ ഇവരും 
കാരണവനിവഹവും നമ്മുടെ കാര്യത്തെപ്പറ്റിയുള്ള അന്വേഷണത്തെ 
അവരുടെ പ്രധാന കൃത്യങ്ങളിലൊന്നാക്കിത്തന്നെ വിചാരിക്കുന്നു. 
മുടങ്ങാതെ പലഹാരാദി കൊണ്ടുവന്നു തരുന്നുണ്ട്‌. എന്താണാവശ്യ 
മെന്നു കുട്ടനോടു ദിവസമെന്നപോലെ വന്നുചോദിക്കാറുണ്ട്‌. ഏകാ 
ദശി ദിവസം ഭജന മുടക്കുന്നില്ല. വലിയ മഴയും ഇരുട്ടും ആയിട്ടും മുട 
ക്കിയില്ല. ആശ്രമത്തിനു ചുറ്റും, കയറിവരുന്ന വഴിക്ക്‌ കാടു തകര്‍ത്തു 
വരുന്നതിനെ ഇവര്‍ തുമ്പായുംകൊണ്ടുവന്നു ഭേഷാക്കി നന്നാക്കുന്നു 
ണ്ട്‌. വാദ്ധ്യാര്‍ തമ്പുരാനും അതില്‍ അഭിമാനം കൂടാതെ തൂമ്പാ 
പ്രയോഗിക്കയും വീഴുകയും ഒക്കെയുണ്ട്‌. 


ഓഹോ പിന്നെയൊരു പപ്പുപിളളയും കൂടിയുണ്ട്‌. തമ്പിയുടെ 
പടിഞ്ഞാറേതിലെ ആണുപോലും; ഇവര്‍ കൂട്ടുവാന്‍വയ്ക്കുവാന്‍ 
കൊണ്ടുതരും. ഇവര്‍ കാവ്യം പഠിക്കണമെന്നു ഒത്തുകൂടി നിശ്ചയിച്ചി 
ട്ടുണ്ട്‌. ആവുന്നിടത്തോളം തമ്പുരാനോടുപഠിക്കാം. പിന്നെ നമ്മോടു 
മാവാം - എന്നൊക്കെയാണ്‌.മിക്കദിവസവും എല്ലാവരും വരും. തമ്പു 
രാൻ ദിവസം ഒന്നും രണ്ടും നേരം വരും. എല്ലാവരോടും പകലില്‍ 
വരരുതെന്നും ആവശ്യമുള്ളപ്പോള്‍ വിളിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്‌. 
എങ്കിലും അവര്‍ സാധാരണ വൈകുമ്പോള്‍ കുട്ടന്റെ അടുക്കല്‍ വന്നി 
ട്ടുപോകും. എനിക്കിവിടെ തനിച്ചിരിപ്പു പരമസുഖം. തമ്പുരാന്‍ സഭാ 
ഗിനേയഭാര്യനായിട്ടു തുറവൂര്‍ ഉത്സവത്തിനു പോയി. 15 ദിവസമായി. 
ഇന്നു വരുമെന്നാണ്‌. കൊച്ചുതമ്പുരാന്‍ അയിരൂര്‍ ഉണ്ടല്ലോ. അയ്യോ! 
നമ്മുടെ കുന്നത്തുനാട്ടെ രാമന്‍പിള്ളയുടെ ഒരെഴുത്തു ഒരു മാസാധി 
കമായി മേല്‍വിലാസാവ്യക്തത ഹേതുവായിട്ട്‌ ആറന്മുളയും ചെങ്ങ 
ന്നൂരുമായിട്ടു തിരിഞ്ഞു ഇപ്പോള്‍ വന്നെത്തിയിരിക്കുന്നു. വാതോപ 
ശ്രവം കൊണ്ടു പിഴിച്ചില്‍ ഭവനത്തില്‍ വച്ചു ചെയ്തു പഥ്യം കിടക്കുക 
യാണ്‌. ഒരു പുസ്തകം കിട്ടിയേകഴിയൂതന്നെ. അയച്ചാല്‍ ഉടന്‍ പണം 
അയച്ചേയ്ക്കുമെന്നും പിന്നെ മറ്റു പലതും എഴുതിയിട്ടുണ്ട്‌. ഒരു 
പുസ്തകം അയച്ചേ മതിയാവൂ. എനിക്ക്‌ നാല്‌ അല്ല അഞ്ചു 
പുസ്തകം (പ്രാചീനമലയാളം) ചുമ്മാ കൊടുക്കേണ്ടതുണ്ട്‌. അതു 
കൊടുക്കണം. ഇരിക്കട്ടെ. പേഷ്‌കാരദ്ദേഹം വന്നുകൂടുമ്പോള്‍ ഒന്നു 
പോയേ കഴിയൂ. തിരുവനന്തപുരത്തുള്ള ശ്രീകണ്ഠേശ്വരം ഭജനമഠ 
ത്തില്‍ അതുമിതും പുസ്തകങ്ങള്‍ കിടപ്പുള്ളതും ചെന്നുകൊണ്ടുവര 


ചട്ടമ്പിസ്വാമിയുടെ ചില കത്തുകള്‍ ഗ്‌ 





ണം. എല്ലാറ്റിനുമായിട്ട ഒരു യാത്ര വേണ്ടിവരും. പിന്നെ അങ്ങോട്ടു 
നിരൂപിച്ചിട്ടേയില്ല. നീലകണ്ഠപിള്ളയ്ക്ക്‌ അങ്ങോട്ടു വലിയേചെന്നു 
എഴുത്തയച്ചു. അയാള്‍ വള്ളം വഴി പുസ്തകങ്ങളും കൊണ്ടുവച്ചേച്ചു 
പോയല്ലോ. അതു ചെയ്യിക്കേണ്ടിയില്ലാഞ്ഞു എന്നെനിക്കിപ്പോള്‍ 
തോന്നുന്നു. കോടനാട്ടും ഒരു തവണ പോകണം. പപ്പുപിള്ള എന്നൊ 
രാള്‍ പതിനൊന്നുപുല, കരക്കാരെ കൂട്ടി നടത്തിയതിനെപ്പറ്റി 
അങ്ങോട്ടു വന്നിരുന്ന എഴുത്തിനു മറുപടി അയച്ചോ? ഇല്ലെങ്കില്‍ നല്ല 
തായിട്ടയയ്ക്കണം (സഹായമായിട്ട്‌ ). നമ്മുടെ തോട്ടാവള്ളി 
ആശാന്റെ കോഴിക്കൂടു പണി കഴിഞ്ഞോ? പാലുകാച്ച്‌ കഴിഞ്ഞോ? 
എല്ലാപേര്‍ക്കും സുഖം തന്നെയല്ലോ? വെളിയില്‍ എങ്ങും ഇറങ്ങാതി 
രുന്നിട്ടു ശരീരത്തിനു അല്പം ക്ഷീണം ഉണ്ട്‌. എങ്ങും ഇറങ്ങാന്‍ മന 
സ്സില്ലാത്തതു കൊണ്ട്‌ ഇറങ്ങുന്നും ഇല്ല. 


എന്റെ തീര്‍ത്ഥപാദനന്‍ 


ചട്ടമ്പി (ഒപ്പ) 


(ഭ) 


സ്വാമികള്‍ എഴുമറ്റൂര്‍ വിശ്രമിച്ചിരുന്ന കാലത്തു അവിടെ 
എപ്പോഴും സംഗീതത്തിന്റേയും വിഹാരരംഗമായിരുന്നു. ധാരളം എറു 
മ്പുകള്‍ അവിടുന്നാഹാരംകഴിക്കുന്ന സമയം നോക്കിവന്നു കൊണ്ടി 
രുന്നു. സ്വസന്താനങ്ങളെപ്പോലെ അവിടുന്നു അവയെ പുലര്‍ത്തിവ 
ന്നു. അവിടുന്നു എഴുമറ്റൂര്‍ വിട്ടതിനുശേഷം ശ്രീതീര്‍ത്ഥപാദ പരമഹം 
സസ്വാമികളുടെ പേര്‍ക്കയച്ച താഴെച്ചേര്‍ക്കുന്ന എഴുത്തില്‍ അതു 
സൂചിപ്പിച്ചിട്ടുണ്ട്‌. 


ആറ്റിങ്ങല്‍. 
89 മകരം 28 
ശ്രീ. 
ശിവമയം. 


എഴുത്തു കിട്ടി. കുട്ടന്റെ കാര്യത്തെപ്പറ്റി എനിക്ക്‌ ഒന്നും 
വിശേഷം തോന്നുന്നില്ല........ ഇവിടെ വന്നിട്ട്‌ ഏഴുദിവസമായി. 
മുപ്പതാം തീയതി തിരുവനന്തപുരത്തിലെത്തും. എന്‍ജിനീയരും ഒരു 
മിച്ചുണ്ടാകും. നമ്മുടെ തമ്പുരാക്കന്മാരെ പ്രത്യേകം കേട്ടതായും 
കൃതജ്ഞത പറഞ്ഞതായും മറ്റും ഉണര്‍ത്തണം. പാണ്ഡ്യന്‍കുളം, 


൫ ചട്ടമ്പിസ്വാമിയുടെ ചില കത്തുകള്‍ 





പതാലി മുതലായ നമ്മുടെ സ്നേഹിതഭാഗവതര്‍കള്‍ പണ്ഡിതന്മാ 
രാകാന്‍ പ്രവേശിച്ചതു വളരെ സന്തോഷിക്കുന്നു. കഴിയുന്നതും മുഴു 
വനാക്കാന്‍ ശ്രമിക്കണം. പ്രത്യേകം അന്വേഷിച്ചതായും പറയണം. 
അവിടെ ആ പത്തറപ്പെട്ടിക്കകത്തിരിക്കുന്ന ഭഗവല്‍ഗീത അഞ്ചാറു 
വ്യാഖ്യാനമുള്ള വലിയ പുസ്തകം ബുക്കുപോസ്റ്റായി അഞ്ചലില്‍ 
അയയ്ക്കണം. ഇപ്പോള്‍ എഴുതുന്ന പുസ്തകത്തില്‍ ചേര്‍ക്കാനുള്ള 
തായി സ്ത്രീ കയ്യക്ഷരത്തിലുള്ളതായി കുറുക്കെ മടക്കി തച്ചതായിട്ടു 
ഇല്ല എനിക്കു ബുദ്ധിയും ഇല്ല എനിക്കു അഹങ്കാരവുമില്ല എന്നു 
തുടങ്ങി ഏതാനും എഴുതിയിട്ടുള്ളതുമായ കടലാസുകളും, മുഴുവന്‍ 
കടലാസുകള്‍ നെടുവെ മദ്ധ്യത്തില്‍ വച്ചു മടക്കി പകുതിമടക്കിലാ 
യിട്ടു ഏതാനും പ്രമാണങ്ങള്‍ മഷികൊണ്ടും പെന്‍സില്‍ കൊണ്ടും 
നടുവെ മടക്കി വച്ചിട്ടുള്ള പഴയ കടലാസുകളും നോക്കി എടുത്തു 
അയയ്ക്കണം. പടത്തെ നല്ലതുപോലെ സൂക്ഷിക്കണം. മൃദംഗം 
സൂക്ഷിച്ചുകൊള്ളുവാനും കൊന്നത്തടി കളയാതെ സൂക്ഷിക്കുവാനും 
പാണ്ഡ്യന്‍ കുളം ഭാഗവതരോടു പറയണം. ഈറ്റുകുഴിയിലെ വെള്ള 
മൊക്കെ വറ്റിയില്ലെങ്കിലും ഒഴുക്കു നിന്നുപോയിരിക്കാം. വാദ്ധ്യാര്‍ത 
മ്പുരാന്‍. രാമന്‍പിള്ള മൂപ്പില്‍മാര്‍ വരാറുണ്ടോ? കുട്ടന്റെ പോക്കു 
പോക്കുതന്നെയെങ്കില്‍ നിന്റെ കാര്യം ഇനി എങ്ങനെയാണു നിരൂപി 
ച്ചിരിക്കുന്നത്‌? തീയൂതി കണ്ണിനധികമാക്കരുത്. നമ്മുടെ ഉറുമ്പു 
സന്താനങ്ങള്‍ക്ക്‌ നീ ഭക്ഷിക്കുമ്പോള്‍ ആഹാരം കൊടുക്കാറുണ്ടോ? 
ഇപ്പോള്‍ ആശ്രമത്തില്‍ ഏകാന്തതയും ശാന്തതയും കൂടി പാര്‍ത്തു 
വരുന്നത്‌ ഞാനും കുട്ടനും പുറത്തു കടന്നതിന്റെ അടയാളമാണ്‌. 
നാളെ ഉച്ചയ്ക്കു ഞാനും എന്‍ജിനീയരും തിരുവനന്തപുരത്തേയ്ക്കു 
പോകും. വൈകുന്നേരം എത്തും. 


എന്റെ തീര്‍ത്ഥപാദന്‍ 
സ്വന്തം 


ചട്ടമ്പി (ഒപ്പ) 


(6) 


ശ്രീ തീര്‍ത്ഥപാദപരമഹംസസ്വാമികള്‍ 15-ാമത്തെ വയസ്സില്‍ 
ഗുരുപാദര്‍ക്കു ശിഷ്യപ്പെട്ടതാണ്‌. ഒരു പിതാവിന്‌ തന്റെ ഇളയ മക 
നോടുള്ളതില്‍ കവിഞ്ഞ വാത്സല്യം ശ്രീചട്ടമ്പിസ്വാമിതിരുവടി 
കള്‍ക്കു പരമഹംസസ്വാമികളോടുണ്ടായിരുന്നു. 92 - ല്‍ ശ്രീ തീര്‍ത്ഥ 


ചട്ടമ്പിസ്വാമിയുടെ ചില കത്തുകള്‍ 9 





പാദപരമഹംസസ്വാമികള്‍ക്കു അല്പം ശരീരസുഖമില്ലാതെ കിടന്നു. 
ആ വിവരം പിന്നീടാണ്‌ ശ്രീ ചട്ടമ്പിസ്വാമിതിരുവടികളെ ധരിപ്പിച്ചത്‌. 
ലേഖനമാലിക മുതലായി ചില പുസ്തകങ്ങള്‍ പരമഹംസസ്വാമികള്‍ 
എഴുതിയത്‌ ശ്രീ ചട്ടമ്പിസ്വാമികളുടെ പേര്‍ക്ക്‌ അയച്ചുകൊടുത്തു. 
അതിനെല്ലാം കൂടിയുള്ള മറുപടിയാണു അടിയില്‍ ചേര്‍ക്കുന്നത്‌. 


പെരുമ്പാവൂര്‍ 
92 മകരം 17 
ഒഓാഠ 


അഖണണ്‍ഡ്പ്രഹ്മാനന്ദാമൃതരസം സര്‍വ്രതനിരന്തരം നിനക്കു 
സ്വാനുഭൂതിരൂപമായി പ്രകാശിക്കട്ടെ! എഴുത്തും പുസ്തകങ്ങളും 
കിട്ടി. അളവറ്റ സന്തോഷം. ഈ സന്തോഷശബ്ദം അന്യങ്ങളായ പല 
ഹിതാനുഭവങ്ങള്‍ നിമിത്തം പ്രയോഗിക്കപ്പെട്ടു പോയാതാണെന്നുവ 
രുകിലും ഇതിലുള്ള അര്‍ത്ഥത്തിന്റെ അവസ്ഥ അതുകൾ പോലെ 
യൊന്നും അല്ല. ഏറ്റവും ഇഷ്ടമുണ്ടായിരിക്കെ, അധികകാലം 
മുറയ്ക്കു ലഭിക്കായ്കയോടുകൂടിയിരുന്നിട്ടും, എന്നാല്‍ വേണ്ട 
പോട്ടെ എന്നുള്ള ഉപേക്ഷയ്ക്കു ഇടംകൊടുക്കാതെയും സ്ഥിരചി 
ത്തരായുമിരിക്കുന്ന മാതാപിതാക്കന്മാര്‍ക്കു കാണാന്‍ കൊതിച്ചു 
ണ്ടായ ഒരു കുട്ടി എങ്ങിനെയോ അതിലുമധികമാണ്‌ എനിക്കു 
കിട്ടിയ ഈ എഴുത്ത്‌. സുഖക്കോടായി കിടന്നതുകൊണ്ടും അതിനെ 
ഭൂതകാല സഹിതം അറിയച്ചാല്‍ മതിയെന്നു കരുതിയതുകൊണ്ടും 
എഴുതിയോ എഴുതിച്ചോ അയയ്ക്കാതെ ഇങ്ങനെ താമസിച്ചു 
പോയെങ്കിലും എനിക്കു എഴുത്തു കിട്ടുന്നതിലേക്കുണ്ടായിട്ടുള്ള 
താമസത്തിന്റെ നൂറ്റിലൊരംശമെങ്കിലും ആകുന്നതിനു കഴിയാതെയാ 
യിപ്പോയ എന്റെ ശക്തിക്കുറവിനെ മാറ്റുവാന്‍ ആരാലും കഴിയു 
മെന്നു തോന്നുന്നില്ല. അതെല്ലാം അങ്ങനെയിരിക്കട്ടെ. പുസ്തക 
ങ്ങള്‍ രണ്ടും നന്നായിരിക്കുന്നു. ലേഖനമാലിക അതിന്റെ ഉല്പത്തി 
കാലചേര്‍ച്ചയെക്കൊണ്ടുംകൂടി അധികം തക്കതായി ശോഭിക്കുന്നു. 
ഇതു പ്രയാസമേറിയ പരിശ്രമം തന്നെ എന്നുള്ളതു ഞാനും സമ്മതി 
ക്കുന്നു എന്നാല്‍ എന്റെ അപ്പനെ സംബന്ധിച്ചിടത്തോളം അപ്രകാരം 
സമ്മതിക്കുന്നില്ലെന്നാണ്‌. ഈ എത്രയും വിലയേറിയ പ്രവൃത്തി 
“മണ്ണിനായൂഴി കുഴിച്ചുനേരം നിധിതന്നെ ലഭിച്ചതു'” പോലെ ആയിര 
ത്തീരേണ്ടതാണ്‌. എല്ലാം നിനക്കൊത്തവണ്ണം ഭവിക്കെന്നു കല്യാണ 


10 ചട്ടമ്പിസ്വാമിയുടെ ചില കത്തുകള്‍ 





മാമ്മാറനുഗ്രഹം നിര്‍ണ്ണയം. ശുഭമേവ ന സംശയഃ ഞാന്‍ ഈ 
കാലങ്ങളില്‍ കോടനാട്ടു നമ്മുടെ സ്ഥലത്താണു താമസം. 


ചട്ടമ്പി (ഒപ്പ) 
(ഗന) 


സ്വാമികള്‍, പരേതനായ ഡോക്ടര്‍ ഗോപാലപിള്ളയ്ക്കു (റിട്ട: 
ആയുര്‍വേദഡയറക്ടര്‍) അയച്ച ചില കത്തുകളാണ്‌ ഇനി ചേര്‍ക്കു 
ന്നത്‌. 

ശ്രീ. 

ശിവമയം 

കുഞ്ഞേ, 


എനിക്കയച്ച എഴുത്തിനെ വായിച്ചുനോക്കിയേച്ചു തിരുമേനി 
ഉടന്‍ തന്നെ രൂപാ കമ്പിയാഡറായി ഇതാ അയച്ചിരിക്കുന്നു. ഇഛിച്ച 
ര്രകാരം സുഖമായി വന്നുചേരുക. എല്ല്ലാം. മുഖദാവില്‍. ഒരു ഗുഹ 
ഒഴിഞ്ഞുകിടക്കുന്നതില്‍ മനസ്സുറപ്പിച്ചു പോകുന്നതിന്നു ലേഖന 
ത്തില്‍ എഴുതിയിരിക്കുന്നു - ഒഴിഞ്ഞതായിട്ടൊരു ഗുഹ മാത്രമേ 
ഒള്ളതായിട്ടൊള്ളൂ. അതില്‍ മനസ്സുറപ്പിച്ചു സ്ഥിരപ്പെട്ടാല്‍ ദൂരം - 
അടുപ്പം- സ്വദേശം അനൃദേശം മുതലായ ദ്വന്ദവിശേഷങ്ങളും എന്നു 
വേണ്ട - ഒഴിഞ്ഞ ഗുഹ - മനസ്സ്‌ - ഉറപ്പിക്കല്‍ - ഞാന്‍ - നീ - എന്ന 
ഭാവനയും അറ്റ - അതായത്‌ - നാന്തര്‍ന്ന മധ്യം ന ബഹിഃ ന 
ചോര്‍ധ്വം ന ചാധോ ന ചാന്തം ന മധ്യം നദീര്‍ഗ്ഘം, ന ഫ്രസ്വം ന 
പൂര്‍വാപരൌ വാ -- വിശിഷ്ടാനുഭൂത്യാ വിശുദ്ധാത്മകത്വാത്തദേകോ 
വശിഷ്ടശ്ലിവഃ കേവലോ ഹം. ഇങ്ങനെ നിത്യാഖണ്ഡാനന്ദാഭയര്ബ 
മചിദാകാശം തന്നെ. 


(ഒപ്പ) 

ര) 
അയച്ച എഴുത്തു കണ്ടു. ജോലി അധികമായുള്ള സ്ഥിതിക്കു ആ 
ചമ്മലു തീര്‍ന്നുകിട്ടുന്നതുവരെ വേറെ ധര്‍മ്മത്തെ ഭൂഷണമാക്കി 
ക്കൊണ്ടതുപോലെ - ഏതാദായത്തെയും ഡീക്കിനേയും മിടുക്കി 


നെയും ലക്ഷ്യമാക്കാതെ ജീവകാരുണ്യത്തെ ഭൂഷണമാക്കിപ്പിടിച്ചു 
കൊണ്ടാല്‍ മറ്റുള്ളവയെല്ലാം നടയില്‍ കാത്തുകിടക്കും. ഈ 


ചട്ടമ്പിസ്വാമിയുടെ ചില കത്തുകള്‍ 11 





ഓര്‍മ്മയെ ചില മിടുക്കന്മാര്‍ ഉദ്യോഗലാഭാനന്തരം തീരെ മറന്നും 
പുറമെ മാത്രം നടിച്ചുകൊണ്ടും തരം കിട്ടുമ്പോഴേക്കു എല്ലാം നിസ്സാ 
രമെന്നുവച്ചു കടുംകൈ പ്രവര്‍ത്തിച്ചും പ്രവര്‍ത്തിപ്പിച്ചും കാണുന്നു 
ണ്ട്‌. അപ്പോഴതിലേയ്ക്കു ചില ശുഷ്കഞായങ്ങളും കൂടി പൊടിപ്പും 
തൊങ്ങലും വച്ചു പറയാനും മടിയില്ല. കഷ്ടം - കഷ്ടം. ദീര്‍ഗ്ഘാ 
യുര്‍ഭവ - സുഖീഭവ - എന്റെ ഗോപാലന്‍. 


(9) 


എറണാകുളം 
മകരം 19-ഠം നു 
ചോപ്പിള്ളിമഠം. 
ശ്രീ. 
ശിവമയം. 


എന്റെ അമൃതത്തങ്കക്കുഞ്ഞേ, നിനക്കു ദീര്‍ഘായുസ്സും ആരോ 
ഗ്യവും സകല സമ്പത്തും പരമാത്മസാക്ഷാല്‍കാരവും ഭവിക്കട്ടെ! 
മറുപടി അയയ്ക്കാന്‍ താമസിച്ചതിനെപ്പറ്റി വിശേഷിച്ചൊന്നും നിരൂ 
പിക്കേണ്ട - ഞാനിപ്പോള്‍ എറണാകുളത്തു ചോപ്പിള്ളിമഠം മാളികഭ 
വനത്തില്‍ താമസിക്കുന്നു - നായര്‍ - പണിക്കര്‍ മുതലായവര്‍ പറ 
വൂര്‍ ഒണ്ട്‌ - ദിവ്യൌഷധങ്ങളെപ്പറ്റി എഴുതിയ എല്ലാം എന്റെ 
കൈവശം ഇരിക്കുന്നുണ്ട്‌ - അങ്ങോട്ടയയ്ക്കണമെങ്കില്‍ ഉടന്‍ തന്നെ 
വിവരമായെഴുതി അയയ്ക്കണമിങ്ങോട്ട്‌ - ചെമ്പഴന്തിയിലെ (ഗോവി 
ന്ദപിള്ള മുതല്‍പേരുടെ) വര്‍ത്തമാനങ്ങളൊന്നും അറിയാറില്ല. അറി 
യിക്കാറുമില്ലെന്നു പറയേണ്ടല്ലോ - ഇങ്ങോട്ടെപ്പോഴാണു തിരിക്കുന്ന 
തെന്നു സൂക്ഷ്മമായെഴുതി അയയ്ക്കണം. താമസിയാതെ അയയ്ക്ക 
ണമെന്നു പറയാനുള്ള യോഗ്യത എനിക്കില്ലെന്നു നിശ്ചയം. തിരുവ 
ന്തപുരത്തു നിന്നും പോന്നിട്ടു മൂന്നായെ - നമ്മുടെ പ്രേമഭാജനമായ 
കൃഷ്ണപിള്ളയ്ക്കും സുഖന്തന്നല്ലോ. പ്രാരബ്ധശരീരം അതുവരെ 
യിരിക്കുന്നെങ്കില്‍ വരുമ്പോള്‍ക്കാണാം. അതിലെയ്ക്കത്യാധ്രഹമു 
ണ്ടെന്നുന്നുള്ളതു - ശങ്കരമേനോന്റെ ഭവനം ഇവിടെയാണ്‌. 


എന്ന്‌, 
ചട്ടമ്പി (ഒപ്പ) 


12 ചട്ടമ്പിസ്വാമിയുടെ ചില കത്തുകള്‍ 





98 ധനു 20 
ശിവമയം. 


എന്റെ ഞാനായ ഉറ്റ അളവറ്റ അന്‍പനായ പൂര്‍വപ്രിയസഹോദ 
രന്റെ പരമാവസ്ഥയെ ദൂരസ്ഥനാകകൊണ്ടോ എഴുത്തുകിട്ടായ്ക 
കൊണ്ടോ ഒന്നുകൊണ്ടും തടവുപെടാതെ യഥാവസരം അറിഞ്ഞ്‌ 
തത്സംബന്ധമായെനിക്കവകാശമുള്ള സ്നാനംമുതലായ ബാഹൃകൃ 
ത്ൃത്തേയും അനശ്വരഫലപ്രദമായ ആന്തരകൃത്യത്തേയും അനുഷ്ഠി 
ച്ചു. മുന്നാലുദിവസം കഴിഞ്ഞ്‌ പണിക്കരെക്കണ്ട്‌ ഈ വിവരം പറ 
ഞ്ഞു. അവനും അവനെച്ചേര്‍ന്നവരും മേല്‍പ്രകാരം അനുഷ്ഠിച്ചു. 
അതുകൊണ്ട്‌ എഴുത്തു കിട്ടിയില്ലെങ്കിലും കിട്ടിയ ഫലം തന്നെ ഭവി 


ച്ചു. 


അല്പം വല്ലതും പേയം കിട്ടിയാലും സ്വീകരിച്ചുകൊള്ളാമെന്ന 
നിലയില്‍ ഏറ്റവും ക്ഷുത്തോടുകൂടിയിരുക്കുന്ന ദരിദ്രന്ന്‌ വളരെ 
പ്രിയമുള്ള പഞ്ചാമൃതം തന്നെ ലഭിച്ചതുപോലെയാണ്‌ എന്റെ ഓമന 
ത്തങ്കക്കുടക്കുഞ്ഞേ ഈ എഴുത്തു കിട്ടിയത്‌. എനിക്ക്‌ കാണാനും പറ 
യാനും വളരെവളരെ താല്പര്യമുണ്ട്‌ - അവിടുത്തെ അസൌകര്യവും 
വഴിക്കുള്ള അലച്ചിലും കൊണ്ട്‌ ഈയിടെ എങ്ങും ഇങ്ങോട്ടുള്ള 
യാര്രയില്‍ ബുദ്ധിമുട്ടേണ്ട. കൈപ്പട എഴുത്തു കണ്ടാല്‍ നേരിട്ടു 
കാണുന്നതില്‍ പകുതി സുഖവും വിവരങ്ങളെല്ലാം മുഴുവനുമറിയാന്‍ 
എളുപ്പവുമുണ്ട്‌. ഈ വെയില്‍ മുഴുവനും കഴിഞ്ഞ്‌ മഴപെയ്തു തണു 
ത്തതിനുമേലേ ഞാനങ്ങോട്ടുള്ളൂ എന്നുള്ളതു നിശ്ചയം തന്നെ. 
അച്ഛന്‍ മുന്‍കൂട്ടിച്ചെയ്തുവച്ചതു പുരുഷത്വവും യുക്തവും തന്നെ. 
അമ്മയ്ക്കും കുട്ടികള്‍ക്കും പിതൃവിയോഗസംബന്ധമായ ക്ലേശമ 
ല്ലാതെ സുഖക്കേടൊന്നുമില്ലല്ലോ. എന്റെ പ്രിയതങ്കക്കുടകൃഷ്ണപി 
ള്ളയ്ക്കും സുഖന്തന്നല്ലോ. എഴുത്തു കിട്ടിയില്ലെങ്കിലും കിട്ടിയ ഫലം 
തന്നെ. പണിക്കരുടെപക്കല്‍ ഒരു എഴുത്തും ചെന്നിട്ടില്ല. എന്റെ 
ഗോപാല്‍ക്കുഞ്ഞിന്‌, 


ചട്ടമ്പി (ഒപ്പ) 


ചട്ടമ്പിസ്വാമിയുടെ ചില കത്തുകള്‍ 13 





(൬) 
ശ്രീ. 
ശിവമയം 


എന്റെ തങ്കച്ചുന്തരിയുടെ എഴുത്തുകിട്ടി. സന്തോഷമായി. 
നമ്മുടെ കല്പകപ്പൂന്തേന്‍ കുഴമ്പും അനന്യ ആത്മാവുമായിരിക്കുന്ന 
ആ പൊന്നോമനമൂര്‍ത്തി തിരുമേനി, “സര്‍വം ഖലിദം പ്രഹ്മ നേഹ 
നാനാസ്തി കിഞ്ചന” എന്നുള്ള ദൃഡനിശ്ചയസമേതം നിത്യാനന്ദ്രബ 
മനിഷ്ഠയില്‍ സ്ഥിതിചെയ്തുകൊണ്ടു വിളങ്ങുന്നല്ലോ. എന്റെ 
സാധുശിരോരത്നമായ തങ്കമേനവന്റെ ലേഖനം യഥാവസരം വരു 
ന്നൊണ്ട്‌. ഉള്ളില്‍ കവിഞ്ഞ്‌ അടങ്ങിക്കിടന്നു പ്രകാശിക്കുന്ന പരമാന 
ന്ദസ്നേഹസഹിതം നിങ്ങളെല്ലാപേരും കൂടിക്കാഴ്ചയും കഴിഞ്ഞു 
അന്‍പുമൂര്‍ത്തികളായി സുഖിക്കുന്നു എന്നറിയുന്നു. ഞാന്‍ അവിടെ 
വന്നുചേര്‍ന്നാല്‍ (തിരുമേനിയെ ഒഴിച്ച) കാണാനുള്ള വിഗ്രഹങ്ങള്‍ 
പരിപൂര്‍ണ്ണമായിത്തികയണമെങ്കില്‍ മേനവന്‍ കൂടി ആ കൂട്ടത്തില്‍ 
(അവിടെയുള്ള കൂട്ടത്തില്‍)ഉണ്ടായിരിക്കണം. അതിനാല്‍ എന്റെ 
മേനവന്‍ അവിടെ ഇരിക്കണം. എന്റെ ചുന്തരി മാര്തം വരണം. എന്റെ 
തിരുമേനി നാലഞ്ചെഴുത്തുകള്‍ക്കു മുമ്പയച്ച ഒരു എഴുത്തില്‍ തിരുവ 
നന്തപുരം അത്ര നല്ല ദിക്കല്ല; ക്ഷണം ഇങ്ങോട്ടു പോരണം 
എന്നൊരു വാക്കു വിശേഷമായി പ്രയോഗിച്ചിരുന്നു. പരമവിശ്വാസജ 
നകമായ ഈ വാക്കു പുറപ്പെടുന്നതിലേക്കു ഹേതുവായ അവിടുത്തെ 
അക്കരുണക്കടലും എന്റെ മേനവന്‍ ഇപ്പോളയച്ചിട്ടുള്ള എഴുത്തില്‍ 
ഞാനിനി അങ്ങോട്ടുവരികയില്ലെന്നുണ്ടൊ എന്നൊരുവാക്കു 
ചേര്‍ത്തിരിക്കയാല്‍ എന്റെ മനസ്സിനെ ഉരുക്കുന്ന ഈ വാക്കിനു 
ഹേതുവായ അളവറ്റ സ്നേഹപാരവശ്യക്കടലും ചേര്‍ന്ന്‌ എനിക്ക്‌ 
ഒരു വിയോഗസങ്കടാശ്രുധാരയായിട്ടുതീര്‍ന്ന്‌ അടിക്കടി കുളിപ്പിക്കു 
ന്നു. എന്റെ ചുന്തരിയുടെ എഴുത്തില്‍ ഇത്തരം വാക്കുണ്ടായിരുന്നതു 
ദര്‍ശനമാര്രത്തില്‍ അകന്നു. ഇവരണ്ടും - ഈ ഓഷധം തന്നെ - 
സിദ്ധിച്ചേ തീരൂ...... 


എന്റെ ഗോപാലപിള്ളയ്ക്കു ഗവര്‍മെണ്ടില്‍ നിന്ന്‌ ഇന്‍സ്പെക്ട 
റായിട്ടു നിയമിച്ചു ആഡര്‍ വന്നതിനെ വേണ്ടെന്ന്‌ ഉപേക്ഷിച്ചു. 
ധാരാളം ചികിത്സയും പണവും (300 രൂപായില്‍ കൂടുതല്‍; കിട്ടുന്നു 
ണ്ട്‌. ഇപ്പോള്‍ 50 രൂപായ്ക്ക്‌ ഒരു വലിയ കെട്ടിടം പുത്തന്‍ചന്തയില്‍ 
വാടകയ്ക്കെടുത്ത്‌ അതില്‍ താമസിക്കാന്‍ പോകുന്നുണ്ട്‌, അല്ലല്ല, 


14 ചട്ടമ്പിസ്വാമിയുടെ ചില കത്തുകള്‍ 





താമസം തുടങ്ങി നാലു ദിവസമായി. വേലായുധന്‍തമ്പി (ശ്രീ)ക്കു 
പണിചെയ്യിച്ച അതിമനോഹരകെട്ടിടമാണ്‌. ഒരു മാസം കഴിഞ്ഞേ താമ 
സിക്കുന്ന കെട്ടിടം കൈവിടു. സംബന്ധം നിശ്ചയിച്ചു. തഹ. അനുജന്‍ 
അയ്യന്‍പിള്ള ടിപ്പിടി അ - ഭാ- പ - അ - യുടെ കടശ്ലിയിലെ അനു 
ജത്തി ഭാനു - മ - കൊച്ചമ്മയാണ്‌. ഞാന്‍ ഇവിടെക്കിടന്നു കഷ്ടപ്പെടു 
വാന്‍ ഇട ഇനിക്കുറയും. വെയിലേ; ശിവശിവ. നമ്മുടെ ജഡ്ജി അദ്ദേഹ 
ത്തിന്റെ ഓലച്ചെറ്റപ്പുര (ശ്രീരംഗവിലാസ തൊ ചപവറ്റുപുരതന്നെ. ഇതി 
ലാണു സ്വാമിതിരുവടി സാധാരണ ഇരിക്കാറ്‌) കണ്ടല്ലോ. ചുന്തരി! 
ഓരോ കാലത്തെ പ്രാരാബ്ധം. ഞാന്‍ തിരുമേനിക്കയച്ചിരുന്ന 
എഴുത്തിനു വളരെനാളായിട്ടും മറുപടി കാണായ്കയാലും..... ഗോവിന്ദ 
പ്പിള്ള എനിക്കു സുഖക്കേടായിരിക്കവെ അങ്ങോട്ടുപോകുന്നതു 
കൊണ്ടും വന്നതിന്റെ ശേഷം അങ്ങോട്ടു വരുന്നവിഷയത്തില്‍ നല്ല 
താല്പര്യമായിട്ടു പറയായ്ക കൊണ്ടും അതിനാല്‍ അവിടത്തെ 
സൌകര്യത്തില്‍ ശങ്ക ജനിക്ക കൊണ്ടും മന്ദിച്ചിരുന്നു പോയി. 
“ഭക്തിയും മനമും പൊരുന്തിനതംകെ സത്തിയം ചൊന്നേന്‍ ചടലമു 
മിങ്കേ'” എന്നു നന്തന്‍ പറഞ്ഞതുപോലെയാണിരിക്കുന്നത്‌. എനിക്ക്‌ 
ഒത്തപ്പോള്‍ ഒത്തപോലെ വരുന്നതിന്‌ ഏതുകൊണ്ടും ഞാന്‍ അപ്രാ 
പ്തനുമാണ്‌. എന്റെ ഗോപാലപിള്ളയുള്ളതുകൊണ്ട്‌ സകലവുമെനിക്കി 
വിടെയൊണ്ട്‌. ഇല്ലാത്തപ്പോഴുമുണ്ട്‌. 


നമ്മുടെ വേലുപ്പിള്ള (ഭാഗവതര്‍) അവധിയോടുംകൂടി ഇവിടെ 
വന്നിരുന്നു. കിഴക്കുപോയിരിക്കയാണ്‌. വരുമ്പോള്‍ എന്നെ കാണു 
മെന്നും ഞാന്‍ കൂടി വരുമെന്നും പറഞ്ഞുറച്ചാണു പിരിഞ്ഞത്‌. എന്റെ 
ചുന്തരിക്ക്‌ എന്നു മ്രരാസില്‍ പോകണം. വിവരത്തിനു ഒരു എഴുത്തു 
കൂടി ഇങ്ങോട്ടയക്കണം. ഉടന്‍ മറുപടി അയയ്ക്കാം. പിന്നെ ഇങ്ങോട്ടും 
അങ്ങോട്ടും യാത്രതന്നെ, മോക്ഷ്പ്രദീപനിരൂപണം, ശ്രീച്രകപൂജ, ജീവ 
കാരുണ്ൃനിരൂപണം ഇത്യാദി തീര്‍ന്നിരുപ്പുണ്ട്‌. പിന്നെ കുറെ പുസ്തക 
ങ്ങളും ചുമടായിട്ടൊണ്ട്‌. എല്ലാം കൂടികൊണ്ടുപോകേണ്ടതായിരിക്കുന്നു. 
കൂവളക്കായ്‌കള്‍, പലവിത്തുകള്‍, തുന്തണ മുതലായവ; സുഖം തന്ന 
ല്ലൊ. ഈ എഴുത്തിനു നമ്മുടെ പൊന്നു തിരുമേനിയുടെ തിരുക്കര 
ത്തിലും എന്റെ അന്‍പുരൂപിമേനവന്റെ കയ്യിലും മറ്റും ചാടിക്കരേറുവാന്‍ 
പ്രിയമൊണ്ട്‌. എന്റെ പൊന്നുമുണ്ടനാട്ടുകുറുപ്പ്‌, പണ്ഡിതര്‍; സുഖം 
തന്നല്ലൊ. എന്റെ തങ്കരപിയസഹോദരന്‍ സി.എസ്‌. സുഖമായിരിക്കുന്ന 
ല്ലൊ. ്രിയസ്വരൂപി അസിസ്റ്റന്റ്‌ ആനന്ദചിത്തമൂര്‍ത്തി ചാര്‍ജ്ജില്‍ 
നിന്നും മോചിച്ചല്ലൊ. സുഖസഞ്ചാരം തന്നല്ലൊ. 


എന്റെ ചുന്തരിക്ക്‌ (പൊന്നിന്‌) 


ചട്ടമ്പി (ഒപ്പ) 


ചട്ടമ്പിസ്വാമിയുടെ ചില കത്തുകള്‍ 15 





(ന്മ) 


സ്വാമി തിരുവടികള്‍ പരേതനായ ഡാ. ഗോപാലപിള്ളയ്ക്ക്‌ (റി 
ട്ടയേര്‍ഡ്‌ ആയുര്‍വേദ ഡയറക്ടര്‍ക്ക്‌) അയച്ച കത്ത്‌. 


ശ്രീ. 
ശിവമയം 


കുഞ്ഞേ, എനിക്കയച്ച എഴുത്തിനേ വായിച്ചുനോക്കിയേച്ചു തിരു 
മേനി ഉടന്‍ തന്നെ രൂപ മണിയാഡറായി ഇതാ അയച്ചിരിക്കുന്നു. ഇച്ഛി 
ച്ച്രകാരം സുഖമായി വന്നുചേരുക. - എല്ലാം മുഖദാവില്‍ 


ഒരു ഗുഹഒഴിഞ്ഞുകിടക്കുന്നതില്‍ മനസ്സുറപ്പിച്ചുപോകുന്നതിന്‌ 
ലേഖനത്തില്‍ എഴുതിയിരിക്കുന്നു- ഒഴിഞ്ഞതായിട്ടൊരു ഗുഹമാത്രമേ 
ഒള്ളതായുട്ടുള്ളു. അതില്‍ മനസ്സുറപ്പിച്ചു സ്ഥിരപ്പെട്ടാല്‍, ദൂരം, അടുപ്പം; 
സ്വദേശം, അന്യദേശം മുതലായ ലന്പവിശേഷങ്ങളും, എന്നുവേണ്ട- 
ഒഴിഞ്ഞ ഗുഹ- മനസ്സു- ഉറപ്പിക്കല്‍- ഞാന്‍- നീ എന്ന ഭാവനയും 
അറ്റ്‌- അതായത്‌-- “നാന്തര്‍ന്നമധ്യം ന ബഹിഃ-ന ചോര്‍ദ്ധ്ം ന ചാധോ 
നചാന്തം നമധ്യം ന ദീര്‍ഘം, ന പഫ്രസ്വം ന പൂര്‍വ്വാപര വാ- വിശി 
ഷ്ടാനുഭൂത്യാവിശുദ്ധാത്മകത്വാത്തദേകോ 7 വിശിഷ്ടശ്നിവ:കേവലോ?്‌ 


[5 


ഠം. 
ഇങ്ങനെ നിത്യാഖണ്ഡാനന്ദായഭയ ധ്രബഹ്മ ചിദാകാശം തന്നെ. 


ചട്ടമ്പി (ഒപ്പ) 


(ദ) 
(ശ്രീ.ടി.ആര്‍. അനന്തക്കുറുപ്പിന്‌ അയച്ച ഒരു കത്ത്‌) 


എനിക്ക്‌ എത്രയും പ്രിയമുള്ള ഉത്തമഭക്തശിരോമണിയായിരി 
ക്കുന്ന അനന്തന്‍കുറുപ്പവര്‍കള്‍ക്ക്‌. 


സദയം അയച്ചു തന്ന ലേഖനവും പ്രേമാഞ്ജലി എന്ന പുസ്ത 
കവും കിട്ടി. വളരെ വളരെ സന്തോഷമായി. 


ഉറങ്ങിക്കിടക്കുന്ന ചെറിയകുട്ടികളെ പാല്‍കൊടുത്ത്‌ തൃപ്തിപ്പെ 
ടുത്തി സുഖിപ്പിക്കുന്നതിന്ന്‌ അമ്മമാര്‍ സൂധ്തത്തില്‍ തട്ടി ഉണര്‍ത്തു 


16 ചട്ടമ്പിസ്വാമിയുടെ ചില കത്തുകള്‍ 





ന്നതുപോലെ. 


അജ്ഞാനാന്ധകാരം ഹേതുവായിട്ട മയങ്ങി ജനന മരണ രൂപ 
സംസാരലോകത്തിലകപ്പെട്ടു നിദ്രചെയ്യുന്ന ജനസമൂഹത്തെ, ്രഹ്മ 
ജ്ഞാനോപദേശശ്രവണമാകുന്ന ക്ഷീരപാനം കൊണ്ട്‌ പരോക്ഷജ്ഞാ 
നനിലയും, മനന നിദിധ്യാസങ്ങള്‍ കൊണ്ട്‌ ബ്രഹ്മാപരോക്ഷസാ 
ക്ഷാാല്‍ക്കാരാനുഭൂതിനിലയും ലഭിക്കുന്നതിന്‌, സദ്ഗുരുപാദ സന്നി 
ധിയില്‍ കൂട്ടി വിടുവാന്‍ സ്ന്രദായത്തിലെങ്കിലും, അതു മഹാ ച്ര്ര 
വര്‍ത്തിയുടെ ആജ്ഞയെന്നപോലെ, ഗൌരവതരമായും ശീര്ലഗതി 
യിലും തട്ടിയുണര്‍ത്തി പൂര്‍വ്വോക്തമാര്‍ഗ്ഗത്തിലുള്ള വൈഷമ്യത്തേയും 
വൈഷമ്യം നേരിടാതിരിക്കുന്നതിലേക്കുള്ള അതിസൂക്ഷ്മ ദൃഡനോ 
ട്ടുത്തേയും ബോധിപ്പിക്കുന്ന (അവസാനത്തില്‍ ബ്രഹ്മസാക്ഷാല്‍ക്കാര 
ഫലത്തെ കൊടുക്കുന്ന) രണ്ടു ശ്രുതി (ഉപനിഷത്ത്‌) വാക്യങ്ങളുടെ 
തര്‍ജ്ജിമയായ രണ്ട്‌ ഓമന മലയാള പദ്യങ്ങളെ ശിരസ്സില്‍ ധരിച്ചു 
കൊണ്ട്‌ മുക്തിമാര്‍ഗ്ഗ,്രദമായിരിക്കുകയാല്‍ ഈ പുസ്തകത്തിന്‌- 


അതിശീതളാമൃതകിരണ്പപകാശങ്ങളെ കൊടുക്കുന്ന ചന്ദ്രനെ ശിര 
സ്സില്‍ ധരിച്ചുകൊണ്ട്‌ മോക്ഷപ്രദനായിരിക്കുന്ന പരമശിവന്റെ മാഹാ 
ത്മൃമുണ്ട്‌. അമൃതാനന്ദ സരണിയില്‍ സഞ്ചരിക്കേണമെന്നിച്ഛിക്കുന്ന 
മുമുക്ഷുക്കള്‍ക്ക്‌ ഈ പുസ്തകം വലുതായ ഉപകാരപ്രദമായിരിക്കും. 


ഇപ്രകാരമുള്ള സല്‍പ്രവ്ൃത്തികളെ നിരന്തരം ചെയ്തുകൊണ്ട്‌ 
ഈ മനുഷ്യ ജന്മത്തെ സഫലമാക്കിത്തീര്‍ക്കുന്നതിലേക്കുള്ള സദാ 
ചാരാനുഷ്ഠാനങ്ങളോടുകൂടി ദീര്‍ഘായുഷ്മാനായി ഭവിക്കുന്നതിലേക്കു 
കൃപചെയ്യേണമേ എന്ന്‌ ഈശ്വരനോടുപ്രാര്‍ത്ഥിക്കുന്നു. 


ശുഭം ശുഭം ശുഭം 
എന്ന്‌ പ്രിയമുള്ള ചട്ടമ്പി (ഒപ്പ്‌) 
17-4-97 
(മ) 


(സ്വാമി തിരുവടികളുടെ കത്തുകളില്‍ ഹൃദയം നിറഞ്ഞുക 
വിഞ്ഞൊഴുകുന്ന പരിശുദ്ധ പ്രേമപ്പൂനിലാവിന്റെ കുളില്‍മ കാണാന്‍ 
കഴിയും. - വിശേഷിച്ചും കുഞ്ഞുങ്ങള്‍ക്കുള്ള കത്തുകളില്‍. അദ്ദേഹ 
ത്തിന്‌ കത്തയച്ച ഒരു കൊച്ചനന്തിരവള്‍ക്ക്‌ അയച്ച മറുപടിയാണ്‌ 
ഇവിടെ ചേര്‍ത്തിരിക്കുന്നത്‌.?) 


“എന്റെ തങ്കയോമനപ്പരിമള സന്താനപ്പുന്തേന്‍കുഴമ്പേ, പരിപൂര്‍ണ്ണ 


ചട്ടമ്പിസ്വാമിയുടെ ചില കത്തുകള്‍ 17 





മായി ഉദിച്ചു ചൊരിയുന്ന പുത്തന്‍ പൂവെണ്ണിലാവേ, നാദാനന്ദത്തില്‍ 
ശ്രോ്രേതഹൃദയങ്ങളെ തന്മയമായിലയിപ്പിക്കുന്ന സംഗീതനിധിയായ 
കൊച്ചു പൊന്നു കോമളമരുമകളേ, നിന്റെ ചെറിയ പരിമളപ്പുക്കൈ 
കൊണ്ടെഴുതിയ ആനന്ദലേഖനം കണ്ട്‌ നിന്നെ നേരിട്ടു കണ്ടതില്‍ 
പതിന്മടങ്ങു സന്തോഷം എനിക്കുസിദ്ധിച്ചു. ഭാസ്കരഭാഗവതര്‍ ധൃതി 
പ്പെടുത്തിയതുകൊണ്ട്‌ മനസ്സിലുദിച്ചതുപോലെ ഏകദേശമെങ്കിലും എഴു 
താതെ നിറുത്തുന്നു. വിളക്കില്ല; ഇരുട്ടുമാണ്‌. 


എന്റെ പൊന്നോമനത്തങ്കക്കുടത്തിന്‌ 
സകല മംഗളങ്ങളും ഭവിക്കട്ടെ. 


“അണഞ്ചാന്‍ കെട്ടിയ കിടകിടന്താന്‍ കിട” എന്ന മട്ടില്‍ കിടക്കുന്ന 
ഈ കിഴട്ടുവലിഞ്ഞ അമ്മാവന്‍; (എങ്കിലും എന്റെ സ്നേഹത്തിന്‌ ബല 
പ്പെട്ട അഴിവില്ലാത്ത പതിനാറുവയസ്സാണ്‌.?"” 


ശുഭം. 


ഓം തത്‌ സത്‌ 


